© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 മേയ് 11 
11th May 2021 


നമ്പർ 


വാല്യം 10 


- 


1196 മേടം 28 
28th Medam 1196 


19 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 21 
21st Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


11th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3705 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


KANNUR DISTRICT 


നമ്പർ 


ബന്ധം 


Kannur Taluk 


1 


അമുദ് , എ . 


ഭാര്യ 


48 


പരസ്യം 


2 


ആതിര ദിനേഷ് 


മകൾ 


23 


( 1 ) 


3 


അജന ദിനേഷ് 


21 


റഫ് . ബി1-2461 / 2021 . 


2021 ഫെബ്രുവരി 12 . 


4 


ലക്ഷ്മി , കെ . 


മാതാവ് 


71 


അവർ 


ഇന 


മേൽപ്പറഞ്ഞ അനന്തരാവകാശികളെ ഉൾപ്പെടുത്തി ഒരു 
അ ന ന്ത രാവ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന തിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ടങ്കിൽ 

പരസ്യം ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആ ക്ഷേ പ ങ്ങൾ സ്വീക രി ക്കു ന്ന ത ല്ല . 

ആ ക്ഷേ പ ങ്ങൾ 
ല ഭി ക്കാ ത്ത പക്ഷം അപേ ക്ഷകയ് ക്ക് 
സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന താ ണെന്ന് ഇതി നാൽ 
എല്ലാവരേയും അറിയിക്കുന്നു . 


കണ്ണൂർ താലൂക്കിൽ മാവിലായി അംശം മാവിലായി 
ദേശത്ത് കാഞ്ഞിരത്താംപൊയിൽ വീട്ടിൽ കെ . പി . ദേവകി 
എന്ന വർ 26 - 10-2019 -ാം തീയതി മ ര ണ പ്പെ ട്ടി രിക്കു ന്നു . 
ടിയാളുടെ അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
കെ . പി . മൈഥിലി എന്നിവർ സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ താഴെ പറയുന്ന ഒരാളാണ് അന ന്ത രാ വ 
കാശിയായിട്ടുള്ളതെന്ന് അറിയിക്കുന്നു . 


അന ന്ത രാ വ കാശ 


അവകാശിയുടെ 


പരേതയുമായുള്ള 


വയസ് 


പേര് 


ബന്ധം 


കെ . പി . മൈഥിലി 


മകൾ 


67 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മാനന്തവാടി . 


Sulthanbethery Taluk 


മേൽ പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം ത ഹ ശീൽ ദാര നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തണ്ട താണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


പരസ്യം 


നമ്പർ ജി1-368 2021 . 


2021 ജനുവരി 20 . 


( 2 ) 


റഫ് . ബി1-2460 2021 . 


2021 ഫെബ്രുവരി 12 . 


അ 0 ശ 


സുൽത്താൻബത്തേരി താലൂക്കിൽ പാടിച്ചിറ വില്ലേജിൽ 
പാടിച്ചിറ ദേശത്ത് പെരുമ്പിൽ വീട്ടിൽ സജി പി . തോമസ് 
എന്നയാൾ മരണപ്പെട്ടതായും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ മകൻ 
ബഞ്ചമിൻ തോമസ് സമർപ്പിച്ച അപേക്ഷ യിൽ ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
20 - 12- 2 0 2 0 - ന് മ ര ണ പ്പെ ട്ട താ യും ടിയാന്റെ അ വ കാ ശി 
ക ളായി താഴെ പറയുന്ന 3 ( മൂ ന്ന് ) പേരാണു ള്ള തെന്നും 
അറിവായിട്ടുണ്ട് . 


കണ്ണൂർ താലൂക്കിൽ ചിറ ക്കൽ 

പൂ ഴാതി 
ദേശത്ത് കോളി യോട്ട് വളപ്പിൽ വീട്ടിൽ ലീല , കെ . വി . 
എന്ന വർ 4-3-2 020 -ാം തീയതി മ ര ണ പ്പെ ട്ടി രി ക്കു ന്നു . 
ടിയാളുടെ അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
പ്രമോദ് , കെ വി . എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ മുഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന 4 ( നാല് ) പേരാണ് അനന്തരാ 
വകാശികളായിട്ടുള്ളതെന്ന് അറിയിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


ക്രമ 


അവകാശികളുടെ 


പരേതയുമായുള്ള 


വയസ് 


1 


അനിത 


ഭാര്യ 


42 


നമ്പർ 


പേര് 


ബന്ധം 


2 


ബഞ്ചമിൻ തോമസ് 


മകൻ 


21 


1 


പമോദ് , കെ വി . 


മകൻ 


52 


3 


ഹെലൻ റോസ് മേരി 


മകൾ 


19 


2 


രാജേഷ് , കെ വി . 


47 


3 


പദീപ് , കെ വി . 


44 


4 


റീഷ , കെ . വി . 


മകൾ 


40 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം പരാതി സുൽത്താൻബത്തേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം ത ഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
സുൽത്താൻബത്തേരി . 


തഹശീൽദാർ . 


Gaz . No. 1912021 / DTP ( CLR ) . 


127 


